Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg . No. 03 ). MMIG 
KL/ TV ( N )/634 /2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


GA02 


og mo 
NMENT OF 


Oooo 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


1 . 


THIRUVANANTHAPURAM , TUESDAY 


12th November 2013 
2013 MQLOmub 12 


No . 


Vol. II 
beijo 2 


45 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


21st Karthika 1935 
1935 DO @ oolDo 21 


PART III 


Stores Purchase 


Irrigation Department 

RE - TENDER NOTICE 
No. CE (Mech .)/ T /5 /2013- 14 . 9th October 2013. 

The Chief Engineer (Mechanical), Irrigation , 
Thiruvananthapuram for and on behalf of the Governor of 
Kerala invites sealed tenders , in original, in prescribed 
form from the original manufactures or their authorised 
dealers or well established firms for the “ Supply of Lift 
Pump set and fully Automatic Star Delta Starter to 
NABARD RIDF- X Lift Irrigation Scheme Chadayanppara 
under Minor Irrigation Division , Palakkad ”. 

Required items with Quantity — 20 HP Pump set 
and fully Automatic star delta starter as detailed in the 
Schedule — 1 No. Pump set and starter . 

EMD — 1 % of quoted amount. 
Cost of tender form : 

Original 400 + VAT @ 5 % ( Total * 420 ). 
Last date and time of submission of filled 
up tenders — 21- 11-2013 up to 4 p . m . 

Date and time of opening of tenders — 21- 11- 2013 
4 .30 p . m . 


Date and Time of sale of tender documents — On 
all working days Between 11 a . m . to 3 . 30 p . m . from 
21- 10 -2013 to 16 - 11 -2013 . 

Cover containing tenders should be superscribed 
with Tender No. and addressed to the Superintending 
Engineer and Deputy Chief Engineer , 
(Mechanical) , PWD , Office of the Chief Engineer , 
Mechanical Irrigation Department, Public Office Building , 
Museum P. O ., Thiruvananthapuram -695 033. Late tenders 
will not be accepted . Tenders will be opended in the 
presence of tender submitted authority or their authorized 
representatives who may be present at that time. If the 
tender date is a declared holiday the tender process will 
be done on the next working day at the same time and 
place. The cost of tender forms are not refundable under 
any circumstances. Cheques, Draft , Postage Stamps etc . 
will not be accepted for the cost of tender forms. Tender 
forms are not transferable . 

Tenders are to be accompanied with a preliminary 
agreement executed in Kerala Stamp Paper worth 


മെക്കാനിക്കൽ, ജലസേചന വകുപ്പ്, പബ്ലിക് ആഫീസ് കെട്ടിടം, 
മ്യൂസിയം പി. ഒ., തിരുവനന്തപുരം- 33 . ഫോൺ 0471 2322634. 


- ദർഘാസുകൾ നൽകുന്ന കവറിനു പുറത്ത് ദർഘാസ് 
നമ്പരും, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ആന്റ് ഡെപ്യൂട്ടി ചീഫ് 
എഞ്ചിനീയർ, മെക്കാനിക്കൽ ( പി . ഡബ്ല . ഡി ), മെക്കാനിക്കൽ 
ചീഫ് എഞ്ചിനീയറുടെ കാര്യാലയം, പബ്ലിക് ആഫീസ് 
കെട്ടിടം , തിരുവനന്തപുരം- 33. ഫോൺ - 0471 2322634. എന്ന 
മേലെഴുത്ത്ഉണ്ടായിരിക്കണം. താമസിച്ചുകിട്ടുന്ന ദർഘാസുകൾ 
സ്വീക രി ക്കു ന്ന ത ല്ല . ദർഘാ സു കൾ കരാ റു കാ ര ന്റെ യോ 
അയാളെ പ്രതിനിധീകരിക്കുന്നവരുടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. ദർഘാസുകൾ തുറക്കുന്ന ദിവസം അവധി 
യാണെങ്കിൽ തൊട്ടടുത്ത പ്രവർത്തിദിവസം ഇതേ സമയത്തും 


* 100 and an EMD equivalent to 1 % of the quoted 
amount in favour of the Superintending Engineer and 
Deputy Chief Engineer (Mechanical), PWD , Office of the 
Chief Engineer (Mechanical), Public Office Building, 
Museum P. O ., Thiruvananthapuram - 33 . Tenders without 
EMD and preliminary agreement will not be concidered . A 
specimen of agreement is available in the tender forms 
itself . Tender forms can be obtained by post from the 
above office on payment of value of tender documents 
and an additional amount of 50 ( Towards the postal and 
incidental charges ). by money order along with proper 
request. Department will not be responsible for 
any postal delay. 

Kerala Stamp Paper will be supplied to the firm 
outside Kerala along with tender form or payment of 
additional amount 3 135 ( 3 100 towards the value of 
stamp paper and X 35 for incidental charges) which may 
be remitted by money order in advance to the 
Superintending Engineer and Deputy Chief Engineer 
(Mechanical) , PWD , Office of the Chief Engineer 
( Mechanical), Public Office Building , Museum P . 0 ., 
Thiruvananthapuram - 33 during working hours . 

All other existing conditions related to Irrigation 
Department will be applicable in this tender also . 
If required , the undersigned have right to cancel this 
without assinging any reason thereof. 


സ്ഥലത്തും ദർഘാസുകൾ തുറക്കുന്നതാണ്. ദർഘാസ് 
ഫാറത്തിന്റെ വില ഏതൊരു സാഹചര്യത്തിലും തിരിച്ച് 
നൽകുന്നതല്ല. ചെക്ക്, ഡ്രാഫ്റ്റ്, പോസ്റ്റേജ് സ്റ്റാമ്പ് മുതലായവ 
ദർഘാസ് ഫാറത്തിന്റെ വിലയായി സ്വീകരിക്കുന്നതല്ല . ദർഘാസ് 
ഫാറങ്ങൾ കൈമാറാൻ പാടുള്ളതല്ല . 

ദർഘാസുകളോടൊപ്പം ? 100 വിലയുള്ള മുദ്രപ്പത്രത്തിൽ 
പാഥ മിക സമ്മ ത പത്രവും ഉദ്ധരിച്ച തുക യു ടെ ഒരു 
ശത മാ ന ത്തിന് തുല്യമായ നിര ത ദ്രവ്യം സൂപ ണ്ടിംഗ് 
എഞ്ചി നീ യർ ആന്റ് ഡെ പട്ടി ചീഫ് എഞ്ചി നീ യ ർ , 
മെക്കാനിക്കൽ ( പി . ഡബ്ല . ഡി ), മെക്കാനിക്കൽ ചീഫ് 
എഞ്ചിനീയറുടെ കാര്യാലയം, പബ്ലിക് ആഫീസ് കെട്ടിടം, 
തിരു വ ന ത പ രം എന്ന പേർക്ക് ഉള്ളടക്കം ചെയ്യ ണം . 
പ്രാഥമിക കരാറോ ആവശ്യമായ നിരതദ്രവ്യമോ ഇല്ലാത്ത 
ദർഘാസുകൾ നിരസിക്കുന്നതാണ്. പ്രാഥമിക കരാറിന്റെ 
മാതൃക ദർഘാസ് ഫോറത്തോടൊപ്പം ലഭ്യമാണ്. തപാലിൽ 
ദർഘാസ് പ്രമാണങ്ങൾ ആവശ്യമുള്ളവർ അപേക്ഷയോടെപ്പം 
ദർഘാസിന്റെ നിർദ്ദിഷ്ട വിലയ്ക്ക് പുറമെ ? 50 ( തിരിച്ച് 
നൽകുന്നതല്ല). മണിയോർഡറായി ടി ആഫീസിലേക്ക് അയച്ചു . 
ത ര ണ്ട താ ണ്. തപാൽ മു ഖാ ന്തിരം ഉണ്ടാകുന്ന 
താമസത്തിന് വകുപ്പ്ഉത്തരവാദിയല്ല. 

അപേക്ഷയോടൊപ്പം ? 135 ദർഘാസിനുവേണ്ടി അയച്ചു 
ത ന്നാൽ കേര ള ത്തിന് വെളി യിലുള്ള ക രാ റു കാർക്ക് 
മുദ്രപ്രതം അയച്ചുകൊടുക്കുന്നതാണ്. ( ഇതിൽ ? 100 മുദ്രപത 
ത്തിന്റെ വിലയും ? 35 ഇൻസിഡന്റൽ ചാർജ്ജും ആകുന്നു ) 
ദർ ഘാ സു മാ യി ബന്ധ പ്പെട്ട് കൂടു തൽ വി വ ര ങ്ങ ൾ ടി 
ആഫീസിൽ അന്വേഷിച്ചാൽ ലഭ്യമാണ്. 


- കേരള ഗവർണ്ണർക്കു വേണ്ടി ജല സേചന വകുപ്പ് 
മെക്കാ നി ക്കൽ വി ഭാഗം ചീഫ് എഞ്ചി നീ യർ, 
ചെറുകിട ജലസേചന ഡിവിഷൻ പാലക്കാടിന്റെ ആവശ്യ 
പ്രകാരം നബാർഡ് ആർ. ഐ . ഡി . എഫ്. - X ചടയൻപാറ 
ലിറ്റ് ഇറിഗേഷൻ സ്കീമിനുവേണ്ടി ലിം പമ്പ് സെറ്റും 
ഫുള്ളിഓട്ടോ മാറ്റിക് സ്റ്റാർ ഡെൽറ്റാ സ്റ്റാർട്ടറും നൽകുന്നതിന് 
പമു ഖ സ്ഥാപനങ്ങളിൽ നിന്നോ അവരുടെ അംഗീകൃത 
വിത ര ണ ക്കാരിൽ നിന്നോ മുദ്രവച്ച കവറിൽ ഒറിജിനൽ 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ആവശ്യമുള്ള സാധനങ്ങളുംഎണ്ണവും - 20 HP, ലിഫ്റ്റ് 
പമ്പ് സെറ്റുംഫുള്ളിഓട്ടോമാറ്റിക്ക് സ്റ്റാർ ഡെൽറ്റാ സ്റ്റാർട്ടറും 
ഷെഡ്യൂളിൽ പറഞ്ഞപ്രകാരം ലിഫ്റ്റ് പമ്പ് സെറ്റും സ്റ്റാർട്ടറും 
ഒന്നുവീതം. 


നിരതദ്രവ്യം- ഉദ്ധരിച്ച തുകയുടെ ഒരു ശതമാനം 


ജല സേചന വകു പ്പിൽ ദർഘാ സു മായി ബന്ധ പ്പെട്ട് 
നില വിലുള്ളഎല്ലാ നിയമങ്ങളും ഇതിനും ബാധകമാണ്. 
ആവശ്യമെങ്കിൽ ഒരുകാരണവും കൂടാതെ ഈ ദർഘാസുകൾ 
നിര സി ക്കാ നുള്ള അധികാരം താഴെ ഒപ്പിട്ടി രി ക്കുന്ന 
ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. 


ദർഘാസ് ഫാറത്തിന്റെ വില : 
ഒറിജിനൽ X 400 + 5 % വാറ്റ് ( മൊത്തം 


? 420) 


പൂ രി പ്പിച്ച ദർഘാസ് സമർപ്പി ക്കേണ്ട തീയതിയും 
സമയവും -- 21- 11 - 2013, വൈകുന്നേരം 4 മണിവരെ. 


Office of the Chief Engineer , 

Mechanical, 
Irrigation Department, 


( Sd.) 


- ദ ർ ഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
21- 11- 2013, വൈകുന്നേരം 4.30 മണി. 


Thiruvananthapuram -695 033 . 
Phone 0471- 2324589. 


Chief Engineer 
(Mechanical). 


- ദർഘാസ് പ്രമാണം ലഭിക്കുന്ന തീയതിയും സമയവും - 
21- 10 - 2013 മുതൽ 16 - 11 - 2013 വരെയുള്ള എല്ലാ പ്രവർത്തി 
ദിവസങ്ങളിലും പകൽ 11 മണിമുതൽ 3. 30 മണിവരെ. 


- ആഫീസ്അഡ്രസ്സ് -- ചീഫ് എഞ്ചിനീയറുടെ കാര്യാലയം, 


